Kerala Gazette No. 1 dated 3rd January 2017 . 
PART III 


COMMISSIONERATE OF LAND REVENUE 

LAND FAIR VALUE NOTIFICATION 


KOLLAM DISTRICT 
കൊല്ലം റവന്യൂ ഡിവിഷണൽ ഓഫീസറുടെ നടപടിക്രമം 

( ഹാജർ : വി . രാജചന്ദ്രൻ) 


வக 


ററ 


- 


മം 


നമ്പർ എഫ് - 21012 / 2016 (1). 


2016 നവംബർ 8 . 


വിഷയം: - ന്യായവില രജിസ്റ്ററിൽ ഉൾപ്പെടാതെപോയ ഭൂമി കൂടി ഉൾപ്പെടുത്തുന്നത് ഉത്തരവാകുന്നു . 


സൂചന (1) കേരള സ്റ്റാമ്പ് ആക്ട് 1959 സെക്ഷൻ 28എ ( fixation of fair value of land) ചട്ടം 3 (7), ചട്ടം ( 4). 

(2) ഇളമ്പള്ളൂർ വില്ലേജിൽ പെരുമ്പുഴ സജീവ് മൻസിലിൽ ശ്രീ. ഇസ്മായിൽകുഞ്ഞ് സമർപ്പിച്ച അപേക്ഷ . 
(3) കൊല്ലം തഹശീൽദാരുടെ 29 - 9- 2016 - ലെ ബി18 / 17726/ 16 നമ്പർ റിപ്പോർട്ട്. 


2010 മാർച്ച് മാസം 6 -ാം തീയതിയിലെ അസാധാരണ ഗസറ്റ് വിജ്ഞാപനപ്രകാരം നിലവിൽവന്ന ന്യായവില രജിസ്റ്ററിൽ 
ഉൾപ്പെടാതെപോയ താഴെപ്പറയുന്ന സർവെ നമ്പരുകളിൽപ്പെട്ട വസ്തുക്കൾക്ക് സൂചന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ കേരള 
സ്റ്റാമ്പ് ആക്ട് സെക്ഷൻ 28A പ്രകാരം ന്യായവില നിർണ്ണയിച്ച് ഇതിനാൽ ഉത്തരവാകുന്നു . 


Si. 
No. 


Sub Division 


Block 
No . 


Re-survey 

No . 


No. 


Fair Value 
per Are 


Local Body 


Taluk 


Village 


Classification 


Kollam 


Elampalloor 


50,000 


459 
459 


Elampalloor 

GP 


- 18 


Residential 

plot with 
road access 


- 


18 


- 459 


നമ്പർ എഫ് - 21752/ 2016. 


2016 നവംബർ 15 . 


വിഷയം: - ഭൂമിയുടെ ന്യായവില അപാകത പരിഹരിച്ച് പുനർ നിർണ്ണയം നടത്തി ഉത്തരവാകുന്നു . 
സൂചന: - (1) കേരള മുദ്രപ്പത നിയമം 1959 സെക്ഷൻ 28എ , ചട്ടം 5 (4). 

(2) കൊല്ലം ജില്ലാ കളക്ടറുടെ 14 -2- 2013. തീയതിയിലെ എം1-38492/ 12 -ാം നമ്പർ നിർദ്ദേശം. 
(3) നെടുവത്തൂർ വില്ലേജിൽ ഖല്ലം രഘു വിലാസത്തിൽ ശ്രീ . രഘു . 

(4) കൊട്ടാരക്കര തഹശീൽദാരുടെ 31- 10 - 2016 - ലെ എൽ1- 18106 / 2016 -ാം നമ്പർ റിപ്പോർട്ട്. 
- ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ചുകൊണ്ട് സർക്കാർ പുറപ്പെടുവിച്ച 6 - 3- 2010 - ലെ വിജ്ഞാപനത്തിൽ 3 -ാം സൂചനയിൽ പേര് 
ചേർത്തിട്ടുള്ളവരുടെ കൈവശവസ്തുക്കളുടെ ക്ലാസിഫിക്കേഷൻ തെറ്റായി രേഖപ്പെടുത്തി വില നിർണ്ണയിച്ച് വിജ്ഞാപനം 
ചെയ്തുവന്നിട്ടുള്ളത് പരിഹരിക്കുന്നതിനായി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു . 


പ്രസ്തുത അപേക്ഷകളിന്മേൽ സൂചന (4 ) പ്രകാരം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതാണ്. ടി റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലും 
സൂചന ( 2) പ്രകാരമുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലും രേഖകൾ പ്രകാരമുള്ള ശരിയായ ക്ലാസിഫിക്കേഷൻ ചേർത്തും 
അവയ്ക്കനുസൃതമായ വിലചേർത്തും വിജ്ഞാപനം ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് ബോദ്ധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ 
ചുവടെ ചേർക്കുംവിധം ഉത്തരവാകുന്നു . 


Gaz . No. 1/2017 /DTP /CLR -Fair Value (Supplement). 


293 


ഉത്തരവ് 


ഭൂമിയുടെ ന്യായവില നിശ്ചയിച്ചുകൊണ്ട് 6 - 3 - 2010 - ൽ വിജ്ഞാപനം ചെയ്യപ്പെട്ട ന്യായവിലയിൽ വന്നുചേർന്ന അപാകതകൾ 
പരിഹരിച്ച് ചുവടെ ചേർത്തിരിക്കുന്ന പ്രകാരം അംഗീകരിച്ച് ഉത്തരവാകുന്നു. 


താലൂക്ക് 


അപേക്ഷകന്റെ പേരും 
മേൽവിലാസവും 


വില്ലേജ്, സർ / 

6 - 3 -2010 - ലെ 

പുനർ പുനർ 
ബ്ലോക്ക് റീസർവ്വ വിജ്ഞാപനത്തിലെ നിർണ്ണയിച്ച നിർണ്ണയിച്ച 
നമ്പർ സബ് ഡിവിഷൻ ക്ലാസിഫിക്കേഷനും ക്ലാസിഫി - വില 
നമ്പർ 

വിലയും - ക്കേഷൻ (ആർ. ഒന്നിന്) 


കൊട്ടാരക്കര 


568 / 4 


രഘു , രഘു വിലാസം 

നെടുവത്തൂർ 


നെടുവത്തൂർ 
ബ്ലോക്ക് നമ്പർ 9 


Wet land 
- 10,000 


Residential 

plot with 
road access 


10,000 


നമ്പർ എഫ് - 20794 / 2016. 


2016 നവംബർ 19 . 


വിഷയം: - ന്യായവില രജിസ്റ്ററിൽ ഉൾപ്പെടാതെപോയ ഭൂമി കൂടി ഉൾപ്പെടുത്തുന്നത് ഉത്തരവാകുന്നു . 
സൂചന. (1) കേരള സ്റ്റാമ്പ് ആക്ട് , 1959 സെക്ഷൻ 28എ (fixation of fair value of land) ചട്ടം 3 (7), ചട്ടം (4). 

(2) ഇളമ്പള്ളൂർ വില്ലേജിൽ പെരുമ്പുഴ, പെരുമ്പുഴതാഴം മടപ്പള്ളി പടിഞ്ഞാറ്റതിൽ, ശ്രീ . അബ്ദുൽ സലാം 

സമർപ്പിച്ച അപേക്ഷ . 
(3) കൊല്ലം തഹശീൽദാരുടെ 1- 10 -2016 - ലെ ബി18 / 46332 -ാം നമ്പർ റിപ്പോർട്ട്. 


2010 മാർച്ച് മാസം 6 -ാം തീയതിയിലെ അസാധാരണ ഗസറ്റ് വിജ്ഞാപനപ്രകാരം നിലവിൽവന്ന ന്യായവില രജിസ്റ്ററിൽ 
ഉൾപ്പെടാതെപോയ താഴെപ്പറയുന്ന സർവെ നമ്പരിൽപ്പെട്ട വസ്തുവിന് സൂചന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേരള സ്റ്റാമ്പ് ആക്ട് 
സെക്ഷൻ 28A പ്രകാരം ന്യായവില നിർണ്ണയിച്ച് ഇതിനാൽ ഉത്തരവാകുന്നു. 
SI. BI. Re- Sy . Sub Division Local 

Taluk Village 

Classification Fair Value 
No. No. No. No. - Body 

Per Are 


- (1) 


(2) 


(3) 


(4) 


(5) 


(6 


( 7) 


(8) 


- (9 ) 


50, 000 


- 1 


18 


459 


27 


Elampalloor 


Kollam 


-Elampalloor 


Garden land 

without 
road access 


റവന്യൂ ഡിവിഷണൽ ഓഫീസ്, 
കൊല്ലം. 


( ഒപ്പ്) 
റവന്യൂ ഡിവിഷണൽ ഓഫീസർ. 


കൊല്ലം സബ് കളക്ടറുടെ നടപടിക്രമം 
( ഹാജർ: ചിത്ര , എസ്., ഐ . എ .എസ്.) 


നമ്പർ എഫ് - 22111 / 2016 . 


2016 നവംബർ 30 . 


വിഷയം: - ഭൂമിയുടെ ന്യായവില നിർണ്ണയം- ന്യായവില രജിസ്റ്ററിൽ ഉൾപ്പെടാതെ പോയ ഭൂമി കൂടി ഉൾപ്പെടുത്തി വില 

- നിർണ്ണയിച്ച് ഉത്തരവാകുന്നു . 
സൂചന: - ( 1) കേരള മുദ്രപ്പത് നിയമം 1959 സെക്ഷൻ 28A ( ന്യായവില നിർണ്ണയം) ചട്ടം 3 (7), ചട്ടം ( 4). 

ശ്രീ . അജി, പണയിൽ വീട്ടിൽ, അലയമൺ സമർപ്പിച്ച അപേക്ഷ . 


- പുനലൂർ തഹശീൽദാരുടെ 27 - 10 - 2016, 23 - 11- 2016 എന്നീ തീയതികളിലെ B3 - 10361/ 2016 -ാം നമ്പർ റിപ്പോർട്ടുകൾ. 


2010 മാർച്ച് മാസം 6 -ാം തീയതിയിലെ അസാ ധാ രണ ഗസറ്റ് വിജ്ഞാ പ ന പ്രകാരം നില വിൽവന്ന ന്യായ വില 
രജിസ്റ്ററിൽ ഉൾപ്പെടാതെ പോയ താഴെപ്പറയുന്ന സർവ്വേ നമ്പരിൽപ്പെട്ട വസ്തുവിന് സൂചന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ 
കേരള സ്റ്റാമ്പ് ആക്റ്റ് സെക്ഷൻ 28A പ്രകാരം ന്യായവില നിർണ്ണയിച്ച് ഇതിനാൽ ഉത്തരവാകുന്നു . 


294 


| Sl. 


No . 


BI. 
No . 


No . 


Sub Division 

No . 


Local 
Body 


Taluk 


Village 


Classification 


Fair Value 

Per Are 


- (1) 


(2) 


3) 


(4) 


(5) 


(6 


(7) 


| (8 ) 


50,000 


- 1 


.. 


463/ 
2 -1 - G 


Punalur 


Alayamon 


Alayamon 

Grama 
Panchayath 


Residential plot 
without road 

access 


സബ് കളക്ടറുടെ കാര്യാലയം, 
കൊല്ലം. 


( ഒപ്പ്) 
സബ് കളക്ടർ. 


PATHANAMTHITTA DISTRICT. 


പത്തനംതിട്ട ജില്ലാ കളക്ടറുടെ നടപടിക്രമം 


( ഹാജർ: ആർ. ഗിരിജ , ഐ . എ . എസ്.) 


നമ്പർ- സി - 103764 / 2016. 


2016 നവംബർ 25 . 


വിഷയം: ഭൂമിയുടെ ന്യായവില പുനർനിർണ്ണയം അടൂർ താലൂക്കിൽ പെരിങ്ങനാട് വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 12 - ൽ റീസർവേ 

342 /3, 342/ 2-2- ൽപ്പെട്ട ഭൂമിയുടെ ന്യായവില പുനർ നിർണ്ണയിച്ച് ഉത്തരവാകുന്നു . 


സൂചന: (1) അടൂർ താലൂക്കിൽ പെരിങ്ങ നാട് വില്ലേജിൽ പോത്തടി മുറിയിൽ ബിന്ദു ഭവനത്തിൽ ജോർജ്ജ് മകൻ 

ശ്രീ . മാത്യുവിന്റെ അപേക്ഷ . 


(2) 


അടൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസറുടെ 26 -10- 2016 - ലെ സി3 -8315/16 -ാം നമ്പർ റിപ്പോർട്ട്. 


പത്തനംതിട്ട ജില്ലയിൽ അടൂർ താലൂക്കിൽ പെരിങ്ങനാട് വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 12- ൽ റീസർവ്വ 342/3, 342/2-2- ൽപ്പെട്ട 
ഭൂമിക്ക് ന്യായവില രജിസ്റ്ററിൽ സർക്കാർ ഭൂമി എന്ന് തെറ്റായി രേഖപ്പെടുത്തി ന്യായവില നിശ്ചയിച്ചത് പുനർനിർണ്ണയിക്കണമെന്ന് 
സൂചന (1) പ്രകാരം ശ്രീ . മാത്യു സമർപ്പിച്ച അപേക്ഷയിൽ അടൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസർ മുഖേന അന്വേഷണം 
നടത്തിയിട്ടുള്ളതാണ്. 


അപേക്ഷാസ്ഥലം പെരിങ്ങനാട് വില്ലേജിൽ 1437 -ാം നമ്പർ തണ്ടപ്പേര് പ്രകാരം അപേക്ഷകന്റെ കൈവശത്തിലും 
കരംതീരുവയിലും ഉടമസ്ഥതയിലുമുള്ളതാണെന്നും ആയതിനാൽ പെരിങ്ങനാട് വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 12 - ൽ റീസർവെ നമ്പർ 
342 / 3, 342/ 2-2ൽപ്പെട്ട വസ്തുവിന് ആർ. ഒന്നിന് - 30, 000 ന്യായവില നിശ്ചയിച്ച് Residential plot with private road access 
എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തി നൽകാവുന്നതാണെന്ന് സൂചന (2) പ്രകാരം അടൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസർ റിപ്പോർട്ട് 
ചെയ്തിട്ടുണ്ട്. 


ഉത്തരവ് 


പത്തനംതിട്ട ജില്ലയിൽ അടൂർ താലൂക്കിൽ പെരിങ്ങനാട് വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 12 - ൽ റീസർവെ 342/ 3, 342 / 2 - 2 - ൽപ്പെട്ട 
ഭൂമി Residential plot with private road access എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തി ആർ. ഒന്നിന് 30,000 (മുപ്പതിനായിരം ) 
ആയി ന്യായവില പുനർനിർണ്ണയിച്ച് ഉത്തരവാകുന്നു . 


295 


FORM C 


NOTIFICATION 


No. C3 -103764/2016 . 


25th November 2016. 


Whereas, it is expedient to publish a notification showing revised fair value of land as required under Section 28A 
of the Kerala Stamp Act , 1959 , read with sub -rule 4 of the Kerala Stamp (Fixation of Fair Value of Land ) Rules, 1995 , the 
fair value of land in Pathanamthitta District is hereby fixed finally as shown in the schedule hereto : 


SCHEDULE 


| District Pathanamthitta. 


Taluk - Adoor. 


Village — Peringanadu . 


Survey Re - survey 
| No . Block 


Re-survey 

No. 


Sub 
Division No . 


Panchayat/ 
Municipality 


Ward 
No. 


Classification 

by use 


Fair Value 
already 

fixed 


Revised 
Fair value 
per Are 


.. 


12 


- 


342 


Panchayat 


XV 


30,000 


Residential 

plot with 
private road access 


2-2 


Panchayat 


XV 


30 , 000 


Residential 

plot with 
private road access 


നമ്പർ- സി3 - 24813 / 3/ 2016 / K .Dis. 


2016 നവംബർ 26 . 


ന 


വിഷയം:- ഭൂമിയുടെ ന്യായവില പുനർനിർണ്ണയം- അടൂർ താലൂക്കിൽ ഏനാത്ത് വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 18 - ൽ റീസർവെ 

319/ 3 - ൽപ്പെട്ട ഭൂമിയുടെ ന്യായവില പുനർനിർണ്ണയിച്ച് ഉത്തരവാകുന്നു . 


സൂചന: - (1) ഏനാത്ത് വില്ലേജിൽ ഏനാത്ത് മുറിയിൽ കാഞ്ഞിരവിള വീട്ടിൽ ശ്രീ. ജോർജ്ജ് കുട്ടിയുടെ അപേക്ഷ . 


(2) 


അടൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസറുടെ 5 - 7 -2016 - ലെ സി3 - 5241/ 16 -ാം നമ്പർ റിപ്പോർട്ട്. 


പത്തനംതിട്ട ജില്ലയിൽ അടൂർ താലൂക്കിൽ ഏനാത്ത് വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 18- ൽ റീസർവെ 319 /3- ൽപ്പെട്ട ഭൂമിയുടെ 
ന്യായവില നിശ്ചയിച്ചത് പുനർനിർണ്ണയിക്കണമെന്ന് സൂചന (1) പ്രകാരം ശ്രീ. ജോർജ്ജ് കുട്ടി സമർപ്പിച്ച അപേക്ഷയിൽ അടൂർ 
റവന്യൂ ഡിവിഷണൽ ഓഫീസർ മുഖാന്തിരം അന്വേഷണം നടത്തിയിട്ടുള്ളതാണ്. 


അപേക്ഷാസ്ഥലം ഏനാത്ത് വില്ലേജിൽ 2233 -ാം നമ്പർ തണ്ട് പേര് പ്രകാരം അപേക്ഷ കന്റെ കൈവശ ത്തിലും 
കരം തീ രു വ യിലും ഉടമസ്ഥ ത യിലുമുള്ളതാണെന്നും ബ്ലോക്ക് നമ്പർ 18 - ൽ റീസർവെ 319 / 3 - ൽപ്പെട്ട പുരയിട ത്തിന് 
ആർ ഒന്നിന് | 4,00,000 കമ്പോള വില കണക്കാക്കി - 4,00,000 ന്യായവില നിശ്ചയിച്ച് Residential plot with road access എന്ന 
വിഭാഗത്തിൽ ഉൾപ്പെടുത്തി നൽകാവുന്നതാണെന്ന് സൂചന (2 ) പ്രകാരം അടൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസർ റിപ്പോർട്ട് 
ചെയ്തിട്ടുണ്ട്. 


ഉത്തരവ് 


പത്തനംതിട്ട ജില്ലയിൽ അടൂർ താലൂക്കിൽ ഏനാത്ത് വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 18 - ൽ റീസർവെ 319 / 3- ൽപ്പെട്ട ഭൂമി 
Residential plot with road access എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തി ആർ ഒന്നിന് - 4,00 ,000 ( നാല് ലക്ഷം) ആയി ന്യായവില 
പുനർ നിർണ്ണയിച്ച് ഉത്തരവാകുന്നു . 


296 


FORM C 


NOTIFICATION 


No. C3- 24813 /3 /2016. 


26th November 2016. 


Whereas, it is expedient to publish a notification showing revised fair value of land as required under Section 28A 
of the Kerala Stamp Act, 1959 , read with sub -rule 4 of the Kerala Stamp (Fixation of Fair Value of Land ) Rules, 1995, the 
fair value of land in Pathanamthitta District is hereby fixed finally as shown in the schedule hereto : 


SCHEDULE 


District Pathanamthitta. 


Taluk - Adoor. 


Village Enathu . 


Survey Re- survey 
- No. Block 


Re- survey 

No. 


Sub 
Division No . 


Panchayat/ 
Municipality 


Ward 
No. 


Classification 

by use 


Fair Value 
already 
fixed 


Revised 
Fair value 
per Are 


18 


319 


3 


Panchayat 


14 


7, 50,000 


4,00,000 


Residential 

plot with 
road access 


നമ്പർ സി3 - 103942 / 3 / 2016 / K .Dis. 


2016 നവംബർ 30. 


വിഷയം: - ഭൂമിയുടെ ന്യായ വില പുനർ നിർണ്ണ യം - കോഴഞ്ചേരി താലൂക്കിൽ പത്ത നം തിട്ട വില്ലേജിൽ സർവ്വ 

251/ 1A 12 , 251/ 1A 13 - ൽപ്പെട്ട ഭൂമിയുടെ ന്യായവില പുനർ നിർണ്ണയിച്ച് ഉത്തരവാകുന്നു . 


സൂചന: - (1) പത്തനംതിട്ട വില്ലേജിൽ പാലമൂട്ടിൽ മേലേതിൽ വീട്ടിൽ ശ്രീമതി ഷെറീന ഷെരീഫ് സമർപ്പിച്ച അപേക്ഷ . 


| (2) 


അടൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസറുടെ 31- 10 -2016- ലെ സി3 - 7731 / 16 -ാം നമ്പർ റിപ്പോർട്ട്. 


പത്തനംതിട്ട ജില്ലയിൽ കോഴഞ്ചേരി താലൂക്കിൽ പത്തനംതിട്ട വില്ലേജിൽ സർവെ 251/1A 12, 251/1A 13- ൽപ്പെട്ട ഭൂമിയുടെ 
ന്യായവില രജിസ്റ്ററിൽ സർക്കാർ ഭൂമി എന്ന് തെറ്റായി രേഖപ്പെടുത്തി ന്യായവില നിശ്ചയിച്ചത് പുനർനിർണ്ണയിക്കണമെന്ന് സൂചന (1) 
പ്രകാരം ശ്രീമതി ഷെറീന ഷെരീഫ് സമർപ്പിച്ച അപേക്ഷയിൽ അടൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസർ മുഖേന അന്വേഷണം 
നടത്തിയിട്ടുള്ളതാണ്. 


- അപേക്ഷാസ്ഥലം പത്തനംതിട്ട വില്ലേജിൽ 17467 -ാം നമ്പർ തണ്ടപ്പേര് പ്രകാരം അപേക്ഷകയുടെ കൈവശത്തിലും 
കരംതീരുവയിലും ഉടമസ്ഥതയിലുമുള്ളതാണെന്നും സർവ്വ നമ്പർ 251/1A 12 , 251/1A 13 എന്നിവയിൽപ്പെട്ട സ്ഥലങ്ങൾ Residential 
plot without vehicular access എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തി ആർ ഒന്നിന് - 49,400 ന്യായവില നിശ്ചയിക്കാവുന്നതാണെന്ന് 
സൂചന (2) പ്രകാരം അടൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 


ഉത്തരവ് 


പത്തനംതിട്ട ജില്ലയിൽ കോഴഞ്ചേരി താലൂക്കിൽ പത്തനംതിട്ട വില്ലേജിൽ സർവെ 251/1A 12, 251/1A 13- ൽപ്പെട്ട ഭൂമി 
Residential plot without vehicular access എന്ന വിഭാ ഗ ത്തിൽ ഉൾപ്പെടുത്തി ആർ ഒന്നിന് 49 , 400 ( നാൽപ്പത്തി 
ഒൻപതിനായിരത്തി നാനൂറ്) ആയി ന്യായവില പുനർ നിർണ്ണയിച്ച് ഉത്തരവാകുന്നു . 


297 


FORM C 
NOTIFICATION 


No. C3- 103942/2016 . 


30th November 2016 . 


Whereas, it is expedient to publish a notification showing revised fair value of land as required under Section 28A 
of the Kerala Stamp Act, 1959, read with sub -rule (8 ) of Rule 5 of the Kerala Stamp ( Fixation of Fair Value of Land ) 
Rules, 1995, the fair value of land in Pathanamthitta District is hereby fixed finally as shown in the schedule hereto : 


SCHEDULE 


District - Pathanamthitta . 


Taluk - Kozhencherry. 


Village - Pathanamthitta . 


Re- survey 


Survey Re- survey 
No. Block 


Sub 
Division No . 


Panchayat/ 
Municipality 


Ward 
No . 


No. 


Classification 

by use 


Fair Value 
already 

fixed 


Revised 
Fair value 
per Are 


251 


1A 12 


Municipality 


21 


49,400 


Residential 
plot without 
vehicular access 


251 


1A 13 


Municipality 


49,400 


Residential 
plot without 
vehicular access 


Collectorate , 
Pathanamthitta . 


( Sd .) 
District Collector. 


ERNAKULAM DISTRICT 

NOTIFICATION 


No . N -5414 /2016 /K .Dis. 


10th November 2016 . 


Whereas , it is expedient to publish the fair value of the land as required under Section 28A of the 
Kerala Stamp Act, 1950 , read with Rule 4 of the Kerala Stamp ( Fixation of Value of Land ) Rules, 1995 . 

Now , therefore, it is hereby made known to the public that the fair value fixed for the land mentioned against each 
serial numbers in respect of the land situated in the Survey /Re- survey Numbers of the Village and Taluk mentioned 
against each shall be as shown against it in Column ( 1) thereof. 


SCHEDULE 
District — Ernakulam . 


Taluk - Aluva. 


Village — Parakadavu . 


Sl. 
No 


Survey 
No 


Sub 
Division 

No. 


Re - 
Survey 
Block 


Re- 
Survey 
No . 


No . 


(3) 


(1) 
10692 


(2) 
. 


(4) 
6 


(5) 
370 


Re- Survey Municipality / Name & Name and Classifi- Fair Value 

Sub Panchayath / Number of No. of cation per Are 
Division Corporation Ward/ Ward by use 

Local Body 
(0 (7) (8) (9) (10 ) (11) 
24 Gramapanchayath Parakadavu Kurumassery Residential 30, 000 

North -9 plot with 

private 
road access 


A 


Revenue Divisional Office , 
Fort Kochi. 


(Sd .) 
Sub Collector 


298 


MALAPPURAM DISTRICT 


FORM C 
[See Rule 5(8)] 

NOTIFICATION 
No. B5 -66580 /14 . 

29th November 2016 . 
WHEREAS, it is expedient to publish a notification showing Revised Value of Land as required under Section 28A 
of the Kerala Stamp Act, 1959 , read with Sub -Rule (8 ) of Rule 5 of the Kerala Stamp ( Fixation of Fair Value of Land ) Rules, 
1995 , the fair value of land in Block No. 51 Survey No. 499 / 1, 499 /2 Manjeri Village, Ernad Taluk of the Malappuram 
District is hereby fixed as shown in the Schedule hereto : 


SCHEDULE 


Name of Name of 
District Taluk 


Name of 
Village and 

Survey 
Number with 
Sub Division No. 


Corporation / 
Municipality / 
Panchayath 


Fair Value 
Ward Classification 
by use 

of the land 
already fixed 


Revised 

Fair 
Value of 
Land 


( 1 ) 


( 2 ) 


(3) 


(4) 


(5) 


(6 


(7) 


(8 ) 


Malappuram 


Ernadu 


Manjeri 


2 ,43,750 


74,100 


Manjeri 
499 /1 , 499 /2 


Residential 
Plot without 
Vehicular 
access 


Office of the District Collector, 
Malappuram . 


( Sd .) 
District Collector. 


തിരുത്തൽ വിജ്ഞാപനം 


MMIO mil - 5977 / 2016 . 

2016 WINOM 1. 
30 -8 - 2016 -00 ml00lvloe Choz muğ mmuo 35 (71085 -III ) ADD ? 4meoſ 135oň eloğ“ maums leonobe Goja 
MMIS 8 - 08 B201005 mjoonei momimulaj bolooroom wmia BÁSoos 29 - 7 - 2016 -mel mil - 5977 / 16 MMID ( 10500 
പ്രസിദ്ധീകരിച്ചിട്ടുള്ള എ - ഫോറത്തിലുള്ള വിജ്ഞാപനത്തിൽ "വില്ലേജ് ചുങ്കത്തറ എന്നത്"വില്ലേജ്- പോത്തുകല്ല് എന്ന് തിരുത്തി 
വായിക്കേണ്ടതാണ്. വിജ്ഞാപനത്തിലെ മറ്റു കാര്യങ്ങളിൽ മാറ്റമില്ല . 


സബ് കളക്ടറുടെ കാര്യാലയം, 
പെരിന്തൽമണ്ണ. 


( 1391) 
സബ് കളക്ടർക്കുവേണ്ടി. 


FORM ‘ A ’ 
(See Rule 4 ) 


NOTIFICATION 


No. B -6748 /2016 . 


9th December 2016 . 


Whereas , it is expedient to publish the Fair Value of Land as required under Section 28 (A ) of the Kerala Stamp 
Act , 1959 read with Rule 4 of the Kerala Stamp ( Fixation of Fair Value of Land ) Rules, 1995 . 


Now , therefore , it is hereby made known to the public that the fair value fixed for the land mentioned 
against each serial number , in respect of the land situated in the Survey/ Re - survey Numbers of the Village and Taluk 
mentioned against each shall be as shown against it in Column (11) thereof. 


299 


SCHEDULE 


District - Malappuram . 
Village — Kalikavu . 


Taluk - Nilambur. 
Desom — Thrikkunnassery. 


Sub 


Sl. Sy. Division 
No . No. No. 


(1) 
1 


(2) 
. 


(3) 
. 


Re -sy. 

Name of 
Re- sy. Re-sy. Sub Panchayath / , 

chayath Local Body Name and Classification Fair Value 
Block No. Division Municipality / Pan 

” Panchayath / Number 

by use per Are 
No. No Corporation Municipality / J 

Corporation 
(4) (5) 0 3 

(8) 

( 10) (11) 
136 352 2 Panchayath Kalikavu Enadi-X Residential 20 ,000 

Plot with 
Panchayath 
road access 


Office of the Sub Collector, 
Perinthalmanna . 


(Sd .) 
Sub Collector 


WAYANAD DISTRICT 


FORM ‘ C 


[See Rule 5(8)] 
NOTIFICATION 


No . B5 -2016 /28210 /12. 


1st December 2016 . 


WHEREAS, it is expedient to publish a notification showing Revised Value of Land as required under Section 28A 
of the Kerala Stamp Act, 1959 , read with Sub -Rule (8 ) of Rule 5 of the Kerala Stamp (Fixation of Fair Value of Land ) Rules, 
1995, the fair value of land in Wayanad District is hereby fixed finally as shown in the Schedule hereto : 


SCHEDULE 


Name of Name of 
District Taluk 


Name of 
Village and 

Survey 
Number with 
Sub Division No. 


Corporation / 
Municipality / 
Panchayath 


Revised 
Ward Classification 
by use 

Classification 
of the land 


Revised 

Fair 
Value of 

Land 
per Are 


(1) 


(2) 


(4) 


(5) 


(0 


(7) 


(8) 


Wayanad 


Vythiri 


27 ,500 


Kavumannam 
Re-Sy No. 292 /2 
Block 


Thariyode Madathu - Government 

vayal-4 property 


Residential 
plot with 
Private road 
access 


Collectorate , 
Wayanad . 


(Sd.) 
District Collector. 


300 


KANNUR DISTRICT 


FORM ‘ A ’ 
(See Rule 4 ) 
NOTIFICATION 


No. A - 12424 /2016 . 


3rd December 2016 . 


Whereas, it is expedient to publish the Fair Value of Land as required under Section 28 ( A ) of the Kerala Stamp 
Act, 1959 read with Rule 4 of the Kerala Stamp Act (Fixation of Fair Value of Land ) Rules, 1995 . 

Now , therefore, it is hereby made known to the public that the final fair value fixed for the land mentioned 
against each serial number, in respect of the land situated in the Survey /Re-survey Numbers of the Village and Taluk 
mentioned against each , shall be as shown against it in Column (11) thereof. 


SCHEDULE 


District - Kannur. 
Village - Edakkad . 


Taluk - Kannur. 
Desom — Kannur Karar. 


Sub 


Sl. Sy. 
No . No. 


Division 

No. 


Re-sy. Re-sy. 
Block No. 


Re-sy . 

Sub 
Division 


use 


No . 


No. 


of Ward 


Municipality / 


(1) 
1 


(2) 
2941 


(3) 
2 


(4) 
272 


(5) 
115 


(0 
3 


Name of 
Panchayath / Local Body 

me ana Classification Fair Value 
Municipality / Panchayath / 

by use per Are 
Corporation Municipality / 

Corporation 
(7) (8) (9 (10) ( 11 ) 
Corporation Kannur Division Residential 1,20 ,000 
of Kannur Corporation No. 38 Plot with 

Kadalayi Corporation 

road access 


Office of the Sub Collector, 
Thalassery . 


(Sd .) 
Sub Collector 


301 


